0 


Regn. No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/ 634/2018- 20 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2019 


( 


GOVERNN 


കര 


രള സർക് 


പ 


വ 
ക്കാർ 


NMENT OF 


KERALA 


2 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2019 ഡിസംബർ 10 
10th December 2019 

1195 വ്യശ്ചികം 24 
24th Vrischikam 1195 


നമ്പർ 


Vol. VIII ) 


No . 


Thiruvananthapuram , 

Tuesday 


1941 അഗഹായനം 19 
19th Agrahayana 1941 


PART III 
Commissionerate of Land Revenue 


10th DEC. 2019] 


COMMISSIONERATE OF LAND REVENUE 


11039 


(13) 


നമ്പർ എച്ച്3- 11156 / 2019. 

2019 ഒക്ടോബർ 31. 
- ആലുവ താലൂക്ക്, ആലുവ ഈസ്റ്റ്വില്ലേജിൽ എടത്തല 
കര യിൽ വട ക്കേടത്ത് വീട്ടിൽ അലിക്കുട്ടി മകൻ 
അലി യാർ, വി . എ . എന്ന കക്ഷി 27 - 9 - 2018 -ാം തീയതി 
മ ര ണപ്പെട്ടതാ ണെന്നും ഒരു അവകാശ സർട്ടി ഫിക്കറ്റ് 
അനുവദിച്ചുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ 
മകൻ അനുബ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. ബന്ധപ്പെട്ട 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശികളെന്നറി 
വായിരിക്കുന്നു. 


- (15) 
- നമ്പർ എച്ച്3 - 10899 / 2019. 

2019 ഒക്ടോബർ 31. 
-- ആലുവ താലൂക്ക്, അങ്കമാലി വില്ലേജിൽ ചമ്പ നൂർ 
കരയിൽ വെട്ടിപ്പുഴ വീട്ടിൽ ദിവാകര കുറുപ്പ്, എം . മകൻ 
അ നു പ് , ഡി . എന്ന കക്ഷി 22 - 8 - 2019 -ാം തീയതി 
മര ണപ്പെട്ടതാ ണെന്നും ഒരു അവകാശ സർട്ടി ഫിക്കറ്റ് 
അനുവദിച്ചുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ 
സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്നറിവായിരിക്കുന്നു . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


ചിത്താമ്മ 

മാതാവ് 

- 95 
ഷെരിഫ് 

ഭാര്യ 

- 45 
അനുബ് , വി . എ . 

മകൻ 
4 അനസ്, വി. എ . 

- മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കു ന്നതിൽ ആർ ക്കെ ങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന 
തീയതിമുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ഓഫീസിൽ ഹാജ രാ കേണ്ട താ ണ് . തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല. 


1 വന്ദന , പി . എച്ച്. 

ഭാര്യ - 30 
- 2 അനന്തു അനുപ് 

മകൻ 
- 3 വി. ജി . ലീലാവതി കുഞ്ഞമ്മ മാതാവ് 69 

- മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കു ന്നതിൽ ആർക്കെ ങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന 
തീയതിമുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ഓഫീസിൽ ഹാജ രാ കേ ണ്ട താ ണ് . തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
ആലുവ. 


( ഒപ്പ്) 
തഹശീൽദാർ, 


Paravoor Taluk 


| ( 14 ) 


നമ്പർ എച്ച്3 - 11179/ 2019 . 


2019 ഒക്ടോബർ 31. 


പരസ്യം 


( 1) 


നമ്പർ ബി3 - 9024 / 2019 . 


2019 നവംബർ 2. 


ആലുവ താലൂക്ക്, ആലുവ ഈസ്റ്റ്വില്ലേജിൽ നൊച്ചിമകര 
കരയിൽ മുണ്ടക്ക പറമ്പിൽ വീട്ടിൽ എം . കെ . ദാമോദരൻ 
മകൻ അശോക് കുമാർ എന്ന കക്ഷി 17 - 9 - 2019 -ാം തീയതി 
മര ണപ്പെട്ട താ ണെന്നും ഒരു അവകാശ സർട്ടി ഫിക്കറ്റ് 
അനുവദിച്ചുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ 
ഭാര്യ ദേവകി, കെ . കെ . അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവരാണ് പരേതന്റെ നിയ മാ നു സത 
അവകാശികളെന്നറിവായിരിക്കുന്നു. 


- പറവൂർ താലൂക്കിൽ പറവൂർ വില്ലേജിൽ കെടാമംഗലം 
കരയിൽ നികത്തിൽ വീട്ടിൽ ഉന്റാമൻകുട്ടി മകൻ ദാസൻ 
എന്നയാൾ മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളെ 
സ്ഥാപിച്ചുകിട്ടു ന്ന തി നാ യി അവകാശ സർട്ടി ഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ മകൻ ലിജീഷ് സമർപ്പിച്ച 
അ അ ക്ഷ യിന്മേൽ പറ പൂർ വില്ലേജാ ഫീ സർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടി ദാസൻ 16 - 10 -2019 - ൽ മരിച്ചു 
പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 3 
(മൂന്ന്) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


- പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


ലിഷോയ് 


മകൻ 


ലിജീഷ് 


ലിബീഷ് 


പങ്കജാക്ഷി 

മാതാവ് - 87 
ദേവകി, കെ . കെ . 

ഭാര്യ 

- 56 
അമൃത് 

മകൾ 
4 അക്ഷയ് 

മകൻ 
മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കു ന്നതിൽ ആർക്കെ ങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന 
തീയതിമുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ഓഫീസിൽ ഹാജ രാ കേ ണ്ട താ ണ് . തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല. 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ ( പസി ദ്ധ 

പ്പെ ടുത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാ മൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
നൽകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


121 


11040 


KERALA GAZETTE 


[PART III 


നമ്പർ ബി3 - 4278 / 2019 . 


2019 നവംബർ 11. 


- നമ്പർ ബി3 - 7430 / 2019. 


2019 നവംബർ 7 . 


പറവൂർ താലൂക്കിൽ ചേന്ദമംഗലം വില്ലേജിൽ മനക്കോടം 
കരയിൽ തെക്കേ പയ്യപ്പിള്ളി മഠം വീട്ടിൽ സുശീല മകൾ 
ശാലിനി, ടി . പി . എന്ന വർ മരിച്ചു പോ യെന്നും 
പരേതയുടെ അവകാ ശി യെ സ്ഥാപിച്ചുകിട്ടു ന്ന തി നായി 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതയുടെ 
സഹോദരി സു നിത് സമർപ്പിച്ച അപേ ക്ഷ യി മേൽ 
ചേന്ദമംഗലം വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടി 
ശാലിനി, ടി . പി . 29 - 3 - 2019 - ൽ മരിച്ചു പോയെന്നും 
പരേതയുടെ അ വ കാ ശി യായി താഴെ പറയുന്ന ഒരാൾ 
മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 
പേര് 

പരേതയുമായുള്ള വയസ് 

ബന്ധം 


-- പറവൂർ താലൂക്കിൽ പറവൂർ വില്ലേജിൽ പറപൂത്തറ 
കര യിൽ കള ത്തിൽ വീട്ടിൽ പങ്ക ജാ ക്ഷ ൻ മകൻ 
കെ . പി . സോമൻ എന്നയാൾ മരിച്ചുപോയെന്നും പരേതന്റെ 
അ വ കാ ശി കളെ സ്ഥാപിച്ചുകിട്ടു ന്ന തി നായി അ വ കാശ 
സർട്ടി ഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേതന്റെ മകൻ 
- നിതിൻ, കെ . എസ്. സമർപ്പിച്ച അപേക്ഷയിന്മേൽ പറവൂർ 
വില്ലേജാഫീ സർ വഴി അ ന്വേ ഷണം നട ത്തി യ തിൽ ടി 

കെ . പി . സോമൻ 2 - 2 - 2018 - ൽ മരിച്ചു പോയെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 3 (മൂന്ന്) 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


കമ 


സുശീല 


മാതാവ് 


- 


75 


മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശിയെന്നുള്ളതിന് 
അവകാശ സർട്ടി ഫിക്കറ്റ് കൊടുക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
നൽകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


- സുമതി, പി . കെ . 

ഭാര്യ - 67 
- 2 നിതിൻ, കെ . എസ്. 

മകൻ - 40 
നീതു , കെ . എസ്. 

മകൾ 
- മേൽപ്പ റ ഞ്ഞ വ രാ ണ് പരേതന്റെ അ വ കാ ശി കൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
നൽകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


( 5 ) 


നമ്പർ ബി3 - 8862 / 2019 . 

2019 നവംബർ 1. 
നമ്പർ ബി3 - 8615 / 2019. 

2019 ഒക്ടോബർ 29. 
പറവൂർ താലൂക്കിൽ ഏഴിക്കര വില്ലേജിൽ കല്ലറയ്ക്കൽ 

പറവൂർ താലൂക്കിൽ പറപൂർ വില്ലേജിൽ പറ വൂ ത്തറ 
വീട്ടിൽ അ വരാ മകൻ എ . ഗ്രബി യേൽ എന്ന യാൾ 

കരയിൽ കളത്തിൽ വീട്ടിൽ രാമൻ മകൻ രാധാകൃഷ്ണൻ 
മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളെ സ്ഥാപിച്ചു എന്നയാൾ മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളെ 
കിട്ടുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് സ്ഥാപിച്ചുകിട്ടുന്ന തി നായി അ വ കാശ സർട്ടിഫിക്കറ്റ് 
പരേതന്റെ ഭാര്യ പി . കെ . റീത്ത് സമർപ്പിച്ച അപേക്ഷയിന്മേൽ - ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ മകൻ ബെന്നി സമർപ്പിച്ച് 
ഏഴിക്കര വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 

അപേക്ഷ യി മേൽ പറവൂർ വില്ലേജാഫീ സർ വഴി 
ടി എ . ഗബി യേൽ 28 - 9 - 2019 - ൽ മരിച്ചു പോയെന്നും 

അന്വേഷണം നടത്തിയതിൽ ടി രാധാകൃഷ്ണൻ17 - 8 - 2019 - ൽ 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 4 ( നാല്) 

മരിച്ചു പോയെന്നും പരേതന്റെ അവകാ ശിക ളായി താഴെ 

പറയുന്ന 4 ( നാല്) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 

കമ പേര് 

പരേതനുമായുള്ള വയസ് 
ക്രമ പേര് പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
നമ്പർ ബന്ധം 

പത്മിനി 

ഭാര്യ - 74 
പി . കെ . റീത്ത ഭാര്യ 

ബിന്ദു 

മകൾ - 52 
ലൗലി ഗ്രബിയേൽ, കെ . മകൾ 

- 3 

ബീന 
ബെന്നി 

മകൻ 
ലീന ഗ്രബിയേൽ, കെ . 

- മേൽപ്പ റ ഞ്ഞ വ രാ ണ് പരേതന്റെ അ വ കാ ശി കൾ 
ജോബി ഗബ്രിയേൽ, കെ . മകൻ 

എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
മേൽ പ്പ റ ഞ്ഞ വ രാ ണ് പരേതന്റെ അ വ കാ ശി കൾ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 

പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം പറവൂർ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 

തഹശീൽദാർ മുമ്പാകെ ഹാജരായി രേഖാമൂലം ആക്ഷേപം 

നൽകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാതപാൽമാർഗ്ഗമായോ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം പറവൂർ 

വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
നൽകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാതപാൽമാർഗ്ഗമായോ താലൂക്കാഫീസ്, 

( ഒപ്പ്) 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

പറവൂർ. 

തഹശീൽദാർ. 


- 2 


122 


